O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


നമ്പർ 


40 


വാല്യം 10 
Vol . X 


No. 


Part III 


Kerala Fire and Rescue Services 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


35 


ലേലം / ടെണ്ടർ പരസ്യം 


( 1 ) 


നമ്പർ സി -79 2019 . 


2021 ആഗസ്റ്റ് 12 . 


കേരള ഫയർ ആന്റ് റെസ്ക് സർവീസസ് വകുപ്പിന് ഉപയോഗയോഗ്യമല്ലാത്തതും തിരൂർ ഫയർ ആന്റ് 
റെസ്ക് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ കാണിക്കുന്ന വാഹനം ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും ആയതിന്റെ നേരെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ തിരൂർ നിലയത്തിൽ വെച്ച് ലേലം 
ടെണ്ടർവഴി വിൽപന നടത്തുന്നതാണ് . 


ലേലസ്ഥലം 


വാഹനത്തിന്റെ തരം , 
രജി . നമ്പർ , മോഡൽ 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


നിരതദ്രവ്യം 

₹ 


ലേല തീയതിയും 

സമയവും 


2000 


29-11-2021 , 


എം . ടി . യു . , കെ . എൽ . 01 

ബി -7439 
1992 മോഡൽ , തിരൂർ . 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ , തിരൂർ . 


10. എ . എം . 


അടങ്കൽ തുക 


- 


₹ 


ലേല നിബന്ധനകൾ 


1 . 


പരസ്യമായ ലേലത്തിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ മേൽ കാണിച്ച തീയതിയിൽ ലേലസ്ഥലത്ത് 
ഹാജരായി ലേലം തുട ങ്ങു ന്നതിന് ഒരു മണിക്കൂർ മുമ്പായി നിര തദവ്യം അടച്ച് ടോക്കൺ 
വാങ്ങേണ്ടതാണ് . 


2 . 


മേൽ കാണിച്ച വാഹനം ടെണ്ടർ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ 
റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , പാലക്കാട് എന്ന വിലാസത്തിൽ 
ടി വാഹനത്തിന്റെ ലേലത്തീയതിയുടെ രണ്ട് പ്രവൃത്തി ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 3 മണിക്കകം ടി 
ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ് . വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിർദ്ദിഷ്ട 
തുകയ്ക്കുള്ള നിരതദ്രവ്യം ? 2,000 റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , 
പാലക്കാട് എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( കോസ് ചെയ്യാത്തത് ) അടക്കം ചെയ്യേണ്ടതാണ് . 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറുകൾ അടങ്ങിയ കവറിന് മുകളിൽ ഏത് വാഹനത്തിനുവേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് 
( വാഹനത്തിന്റെ നമ്പർ ) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്നും ടെണ്ടർ 
സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്തമായി കവറിന് മുകളിൽ എഴുതിയിരിക്കണം . നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ 
സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ട തിലേ ക്കായി 
ലേല സമ യത്ത് ഹാജരായിരിക്കേണ്ടതാണ് . ടെണ്ടറുകൾ നൽകി യ വർക്കും 

ലേല ത്തിൽ 
പങ്കെടുക്കാവുന്നതാണ് . എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 
പരസ്യമായ ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതി 
ലാണോ കൂടുതൽ തുക വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ തുക വിളിച്ച 
രേഖപ്പെടുത്തിയ വ്യക്തിക്ക് ഫയർ ആന്റ് റെസ്ക് സർവീസസ് ഡയറക്ടർ ജനറൽ അവർകളുടെ 
സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം 
ടെണ്ടർ കൊണ്ട് തുകയുടെ പകുതി ( നിരതദ്രവ്യം ഉൾപ്പെടെ ) അപ്പോൾത്തന്നെ ലേല സ്ഥലത്ത് വച്ച് 
ഒടുക്കേണ്ടതുമാണ് . ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയർ ആന്റ് റെസ്ക് സർവീസസ് ഡയറക്ടർ 


3 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


36 


KERALA GAZETTE 


Part III 


4 . 


ജനറൽ അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത വ്യക്തിയെ അറിയിക്കുന്നതും പ്രസ്തുത വ്യക്തി 15 
ദിവസത്തിനകം ലേലത്തുകയുടെ ബാക്കിയും മുഴുവൻ ലേലത്തുകയ്ക്കുമുള്ള നിയമാനുസൃത വിൽപന 
( GST ) നികുതിയും ഒടുക്കി സ്വന്തം ചെല വിലും ഉത്ത ര വാ ദി ത്വത്തിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതുമാണ് . നിശ്ചിതദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന 
യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും സർവ്വീസസ് വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ലേലം ; ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആൾ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
മടക്കിക്കൊടുക്കുന്നതുമാണ് . 
ഏതെങ്കിലും കാരണവശാൽ ലേലം / ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ ലംഘി 
ക്കുകയാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർലേലം 
ചെയ്യുന്ന തു മാ യി രിക്കും . പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ 
ലേ ക്കാ രനിൽ നിന്നും റവന്യൂ റിക്ക വറി ചട്ടങ്ങൾ പ്രകാരം ഈടാക്കു ന്ന താ ണ് . എന്നാൽ 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാശവും ആദ്യ 
ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതല്ല . 
ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ട 
താണ് . താൽപര്യമുള്ളവർക്ക് മേൽ പറഞ്ഞ വാഹനം തിരൂർ ഫയർ & റെസ്ക് സ്റ്റേഷനിലെ സ്റ്റേഷൻ 
ഓഫീസറുടെ അനു മ തി യോടെ പവ്യത്തി ദിവ സ ങ്ങ ളിൽ ഓ ഫീസ് സമ യത്ത് നേരിട്ട് 
പരിശോധിക്കാവുന്നതാണ് . 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം ടെണ്ടർ നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും സ്പാക്കുന്നതിനും 
ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ് വച്ചിരിക്കുന്ന ഓഫീസർക്ക് പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ് . 


5 . 


6 . 


( 2 ) 


നമ്പർ സി -6636 2019 . 


2021 ആഗസ്റ്റ് 12 . 


കേരള ഫയർ ആന്റ് റെസ്ക് സർവീസസ് വകുപ്പിന് ഉപയോഗയോഗ്യമല്ലാത്തതും തിബാലി ഫയർ ആന്റ് 
റെസ്ക് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ കാണിക്കുന്ന വാഹനം ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും ആയതിന്റെ നേരെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ മലപ്പുറം നിലയത്തിൽ വെച്ച് ലേലം 
ടെണ്ടർവഴി വിൽപന നടത്തുന്നതാണ് . 


നിരതദ്രവ്യം 


ലേലസ്ഥലം 


ലേല തീയതിയും 

സമയവും 


വാഹനത്തിന്റെ തരം , 
രജി . നമ്പർ , മോഡൽ 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 
എം . ടി . യു . കെ . എൽ . 01 

എ ഇ -7264 
2004 മോഡൽ , മലപ്പുറം 


2,000 


29-11-2021 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ , മലപ്പുറം 


3 മണി 


അടങ്കൽ തുക 


₹ 


ലേല നിബന്ധനകൾ 


1. പരസ്യമായ ലേലത്തിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ മേൽ കാണിച്ച തീയതിയിൽ ലേലസ്ഥലത്ത് 

ഹാജരായി ലേലം തുട ങ്ങു ന്നതിന് ഒരു മണിക്കൂർ മുമ്പായി നിര ത ദ വ്യം അടച്ച് ടോക്കൺ 
വാങ്ങേണ്ടതാണ് . 


2 . 


മേൽ കാണിച്ച വാഹനം ടെണ്ടർവഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ 
റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , പാലക്കാട് എന്ന വിലാസത്തിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


37 


3 . 


ടി വാഹനത്തിന്റെ ലേലത്തീയതിയുടെ രണ്ട് പ്രവൃത്തി ദിവസം മുമ്പ് പകൽ 3 മണിക്കകം ടി ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ് . വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിർദ്ദിഷ്ട തുകയ്ക്കുള്ള 
നിരതദ്രവ്യം ? 2,000 റീജിയണൽ ഫയർ ഓഫീസർ , ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് , 
പാലക്കാട് എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( കോസ് ചെയ്യാത്തത് ) അടക്കം ചെയ്യേണ്ടതാണ് . 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറുകൾ അടങ്ങിയ കവറിന് മുകളിൽ ഏത് വാഹനത്തിനുവേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കു 
ന്നത് ( വാഹനത്തിന്റെ നമ്പർ ) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്നും 
ടെണ്ടർ സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്തമായി കവറിന് മുകളിൽ എഴുതിയിരിക്കണം . നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കു ന്നതല്ല . 
ടെണ്ടറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ടതിലേ 
ക്കായി ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ് . ടെണ്ടറുകൾ നൽകിയ വർക്കും ലേല ത്തിൽ 
പങ്കെടുക്കാവുന്നതാണ് . എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 
പരസ്യമായ ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
ഏതിലാണോ കൂടുതൽ തുക വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ തുക 
വിളിച്ച് രേഖപ്പെടുത്തിയ വ്യക്തിക്ക് ഫയർ ആന്റ് റെസ്ക് സർവീസസ് ഡയറക്ടർ ജനറൽ 
അ വർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലിക മായി ഉറപ്പിക്കു ന്നതും 
പ്രസ്തുത വ്യക്തി ലേലം / ടെണ്ടർ കൊണ്ട് തുക യുടെ പകുതി ( നിര ത ദ വ്യം ഉൾപ്പെടെ ) 
അപ്പോൾത്തന്നെ ലേല സ്ഥലത്ത് വച്ച് ഒടുക്കേണ്ടതുമാണ് . ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയർ 
ആന്റ് റെസ്ക് സർവീസസ് ഡയറക്ടർ ജനറൽ അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത 
വ്യക്തിയെ അറിയിക്കുന്നതും പ്രസ്തുത വ്യക്തി 15 ദിവസത്തിനകം ലേലത്തുകയുടെ ബാക്കിയും 
മുഴു വൻ ലേലത്തുക യ്ക്കുമുള്ള നിയമാനുസൃത വിൽപന ( GST ) നികുതിയും ഒടുക്കി സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ് . നിശ്ചിത ദിവസത്തിനകം 
വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും 
സർവ്വീസസ് വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല . ലേലം / ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന 
ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതുമാണ് . 
ഏതെങ്കിലും കാരണവശാൽ ലേലം / ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം 
പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും . പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയത് മുൻ ലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങൾ പ്രകാരം ഈടാക്കുന്നതാണ് . 
എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാശവും 
ആദ്യ ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതല്ല . 
ലേലത്തിൽ പങ്കെടു ക്കു ന്ന വ രും ടെണ്ടർ സമർപ്പിച്ച വരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി 
പാലിക്കേണ്ടതാണ് . താൽപര്യമുള്ളവർക്ക് മേൽ പറഞ്ഞ വാഹനം മലപ്പുറം ഫയർ & റെസ്ക 
സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 
നേരിട്ട് പരിശോധിക്കാവുന്നതാണ് . 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം / ടെണ്ടർ നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്ന 
തിനും ടെണ്ടറുകൾ അസ്ഥി ര പ്പെടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചി രി ക്കുന്ന ഓ ഫീസർക്ക് 
പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 

( ഒപ്പ് ) 
റീജിയണൽ ഫയർ ഓഫീസറുടെ കാര്യാലയം 

റീജിയണൽ ഫയർ ഓഫീസർ . 
പാലക്കാട് . 


4 . 


5 . 


6 . 


ണ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.10.12 ( 4:18:26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


